Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


a 


കാൽ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 1 


A 


Vol. LV ) 
വാല്യം 55 ] 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th April 2010 
2010 ഏപ്രിൽ 13 
23rd Chaithra 1932 
1932 ചൈതം 23 


നമ്പർ 


തൃപ്പൂണിത്തുറ സബ് രജിസ്ട്രാർ ആഫീസിൽ 

- നിന്നും പരസ്യം ചെയ്യുന്നത് 
1998 ഏപ്രിൽ മാസം 2 -ാം തീയതി കൊച്ചി കൂവപ്പാടം ജവഹർ 
റോഡിൽ 8 / 1766 -ാം നമ്പർ കൈതോലിൽ വീട്ടിൽ കുര്യൻ ജോസ് 
ഭാര്യ മോളി ജോസ് ഒപ്പിട്ടുവച്ചതായി കാണുന്ന ഒരു വിൽപ്പത്രം 
രജിസ്റർ ചെയ്തു കിട്ടുവാനായി കണയന്നൂർ താലൂക്ക്, നടമ 
വില്ലേജ്, നടമ ദേശത്ത്, ചോയ്സ്എറേറററിൽ കൈതോലിൽ 
കുര്യാക്കാസ് മകൻ കുര്യൻ ജോസ് ഈ ആഫീസിൽ 2010 
ഫെബ്രുവരി മാസം 20 -ാം തീയതി ഹാജരാക്കുകയും വിൽപ്പത 
കർത്താവ്12-11- 2009 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും മററും മൊഴി 
തന്നിട്ടുളളതും ടി വിൽപ്പതം പി1/ 111/ 2010 -ാം നമ്പരായി സ്വീകരിച്ച് 
നടപടിയിൽ ഇരിക്കുന്നതുമാകുന്നു . ടി വിൽപ്പത്രം സംബന്ധിച്ച 
വിചാരണ 2010 സെപ്ററംബർമാസം 7 -ാം തീയതി നടത്തുന്നതിന് 
നിശ്ചയിച്ചിരിക്കുന്നതിനാൽ ടി വിൽപ്പത്രം രജിസ്റർ ചെയ്ത 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും തർക്കമോ ആക്ഷേപമോ 
ഉള്ളപക്ഷം വിചാരണ ദിവസം പകൽ 10 മണിക്ക് ഈ ആഫീസിൽ 
ഹാജരായ രേഖാമൂലം ബോധിപ്പിച്ചുകൊളേളണ്ടതും അതിനുശേഷം 
വരുന്ന ആക്ഷേപങ്ങളോതർക്കങ്ങളോ ഗൗനിക്കുന്നതല്ലാത്തതും 
ആകുന്നു . 
തൃപ്പൂണിത്തുറ, 

- പി. ജെ . പീറ്റർ, 
20 - 2 - 2010 . 

സബ്രജിസ്ട്രാർ. 


